Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


കാ 


Sent t 


ന്ന് 


അ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th March 2010 
- 2010 മാർച്ച് 16 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 | 


25th Phalguna 1931 
1931 ഫാൽഗുനം 25 


നമ്പർ 


PART III 
Forest Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ ആർ- 815 / 2010. 

- 2010 ഫെബ്രുവരി 22 . 
| കേരള വനം നിയമം 61എ പ്രകാരം വനം കേസുകളിൽ 
പെട്ട് പിടിച്ചെടുത്തിട്ടുള്ള താഴെ വിവരിക്കുന്ന വാഹനം ലേലം 
കൊള്ളുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
ലേല ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ നിശ്ചിത വിലയും 
നികുതിയും അടച്ചാൽ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ചതും പ്രത്യേകംമുദ്രവച്ചതുമായ ദർഘാസുകൾ നിശ്ചിത 
നിരതദ്രവ്യത്തോടൊപ്പം 24 -3- 2010 -ാം തീയതി പകൽ 2 മണിവരെ 
ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം പകൽ 
3 മണിക്ക് അപ്പോൾ ഹാജ രാ യിട്ടു ള്ള വരെയും ദർഘാസ് 
സമർപ്പിച്ചിട്ടുള്ളവരെയും മാത്രം പങ്കെടുപ്പിച്ച് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാ ര പ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ വച്ച് വാഹനങ്ങൾ പരസ്യമായി ലേലം ചെയ്യുന്നതും 
അതിനുശേഷം ടി ലേലത്തിൽ സന്നിഹിതരാകുന്നവരുടെ സാന്നി. 
ദ്ധ്യ ത്തിൽ ദർഘാ സു കൾ തുറ ക്കു ന്ന തു മാ യി രി ക്കും . 
ലേലത്തിലോ ദർഘാസിലോ ഏതാണോ കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ പേരിൽ ലേലം/ ദർഘാസ് 
ഉറപ്പിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
താൽപ്പര്യ മു ള്ള വർക്ക് വാഹ ന ങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 
സ്ഥലത്ത് വച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദത്തോടെ 
വാഹനം പരിശോധിച്ച് ബോദ്ധ്യപ്പെടാവുന്നതാണ്. 


2100Mombag a10100 KL -01 AP 456 , Maruthi Swift Car. 
വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം - പരു ത്തി പള്ളി 

റെയി ബാ ഫീസ്. 
നിരതദ്രവ്യം - 2,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 

ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ 
പസ്തുത സ്ഥലത്തും സമ യത്തും അടുത്ത പ വർത്തി 
ദിവസം ലേലം/ ദർഘാസ് നടത്തുന്നതാണ്. മറ്റെന്തെങ്കിലും 
കാരണത്താൽ ലേലം മാറ്റിവയ്ക്കേണ്ടി വന്നാൽ 27 -3 - 2010 - ന് 
പ്രസ്തുത സ്ഥലത്തും സമയത്തും ലേലം/ ദർഘാസ് നടത്തുന്ന 
തായിരിക്കും. ലേലനിബന്ധനകളിൽ മാറ്റം ഉണ്ടാകുന്നതല്ല. 
ദർഘാസ് സംബന്ധിച്ച പൊതു നിബന്ധനകൾ 2001 ജനുവരി 


16th 


MARCH 2010] 


FOREST DEPARTMENT 


192 


30 - ലെ കേരള ഗസറ്റിൽ വാല്യം 46, പാർട്ട് III, പേജ് 48, 


പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബാധകമാണ്. 

നിബന്ധനകൾ 
- 1. ദർഘാസ് സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളു. 

- 2 . ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ / ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഇലക്ഷൻ കമ്മീഷൻ 
നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഇൻഡ്യൻ 
പാസ്പോർട്ട് ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
ഫോട്ടോ കോപ്പി സഹിതം അപേക്ഷിക്കേണ്ടതാണ്. ഹാജരാക്കുന്ന 
സർട്ടിഫിക്കറ്റിന്റെ അസൽ പരിശോധനയ്ക്ക് ലഭ്യമാക്കേണ്ടതാണ്. 

3. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനുമുള്ള അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 
മായിരിക്കും. 

- 4 . ദർഘാസുകൾ നിശ്ചിത സ്ഥലത്തും സമ യത്തും 
ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

- 5. വിജയിയായ ദർഘാസുകാരൻ ലേലത്തുക 10, 000 
രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും അതിൽ കൂടുത 
ലുമാണെങ്കിൽ ലേലത്തുകയുടെ പകുതി (കുറഞ്ഞത് 10 ,000 
രൂപ ) ലേല ദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. 

ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയതായി ഉത്തരവ് കിട്ടി 
15 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ 
നികു തികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ട താ ണ്. 
നിശ്ചിത ദിവസത്തിനകം ബാക്കി തുകയും നികുതികളും 
അടച്ച് വാഹനം നീക്കം ചെയ്യാത്തപക്ഷം ലേലം/ ദർഘാസുകാരൻ 
ആവശ്യപ്പെടുന്നപക്ഷം തുകയും 18 % പലിശയും 20 രൂപ 
തറവാടകയും ഈടാക്കി മറ്റൊരു 15 ദിവസം കൂടി അനുവദി 
ക്കു ന്ന താ യിരിക്കും. അപ്രകാരം സമയ പരിധിയ്ക്കുള്ളിൽ 
വാഹനം നീക്കം ചെയ്യാ ത്ത പക്ഷം ടി വാഹനം ലേലം/ 
ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലം/ 
ദർഘാസ് അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കും. വനം 
വകുപ്പിൽ കാലാകാലങ്ങളിൽ നിലവിലുള്ള ലേലം/ ദർഘാസ് 
നിബന്ധനകൾ ഇതിനും ബാധകമായിരിക്കും. 

- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, 

ഓഫീസർ. 
തിരുവനന്തപുരം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ACHENCOVIL DIVISION 
TENDER /AUCTION NOTICE 


No. A1- 615/2010 . 


19th February 2010 . 


It is notified for the information of the public that the Teak Poles and other produce collected by final felling/ 
Thinning from various Teak Plantation and MW Plantations in Achencovil /Kallar Ranges of Achencovil Forest Division shall 
be sold in the public tender/auction on the date , time and places as detailed in the schedule appended below by the 
Divisional Forest Officer, Achencovil or any other officer authorized by him . 

The Tender/ Auction will be conducted subject to the terms and conditions of the auction sale of timber in 
Government Depots and as published by the Chief Conservator of Forests ( P ) Thiruvananthapuram 
vide No. Pro . (5 )6835 /2009 dated 2 - 12 - 2009 in Kerala Gazette No. 50 dated 22 - 12 - 2009 in Forest sheet from 669 to 675 and 
also as per the existing conditions regarding tender/auction in the Forest Department. Any conditions regarding the 
tender /auction published by the Department after the publication of this notification will also be applicable to this tender/ 
auction . In case the notified dates happens to be a public holiday, the sale will be conducted on the next working day at 
the notified place and time. 


16th MARCH 2010 ] 


FOREST DEPARTMENT 


193 


But if the produce could not be sold in full or the tender/auction could not be conducted on that date the produce 
will be sold on the date specified in the remarks column of the schedule appended . 

Intending tenderers/bidders are bound to remit KVAT, K . F.D . Tax , Income tax and other Taxes inforce from time to 
time. The Government orders if any regarding the tender /auction sale issued after date of this notification will be applicable 
for this tender/ auction also . The works in the above plantations are in good progress. Hence more quantity of produce 
can be presented than the notified quantity in proposal tender/auction . 


SCHEDULE 


Si. 


Name of Plantation 


Teak Poles (Nos.) 
C I T 


Teak 
billets 
(MT) 


JW FW 
(MT) 


No. 


Dumping sitel 

Plantation 


IC 


300 


450 


1700 


1500 


1800 


. 


. 


Annakuthy dumping 
site 


5 


3 


58 


117 


157 


. 


. 


Kallar Range 
1973 Teak Plantation , Chittarmoozhy 
(Pen Ultimate thinning) in Aramba 
section of Kallar Range 
1968 MW Plantation , Savakkotta 
(Final felling ) in Thulumala Section of 
Kallar Range 
Achencovil Range 
1964 MW Plantation , Kumbhavurutty 
(Final felling) in South Section of 
Achencovil Range 


Muthalathodu 
dumping site 


3 


150 


200 


450 


500 


300 


8 


150 


Pallivasal and 1964 
MW Plantation , 
Kumbhavurutty 


4 


52 


33 


8 0 


31 


10 


20 


20 


Muthalathodu and 
1943 Teak Plantation , 
Pallimundan 


5 


8 


25 


60 


80 


40 


. 


.. 


1943 Teak Plantation, Pallimundan 
(Muthalathodu ), Plantation (Final felling ) 
in North Section of Achencovil Range 
1965 MW Plantation , Kumbhavurutty 
(Final felling ) in North Section of 
Achencovil Range 
1969 MW Plantation , Aruvikara 
(Final felling ) in North Section of 
Achencovil Range 


Muthalathodu and 
1965 MW Plantation , 
Kumbhavurutty 


1969 MW Plantation , 
Aruvikkara 


Total 


515 


711 


2348 


2228 


2307 


28 


397 


Place, date and time — Dumping depots at Pallivasal, Muthalathodu, Annakuthy & 1973 Teak Plantation 
Chittarmoozhy, 1968 MW Plantation, Savakkotta , 1964 MW Plantation , Kumbhavurutty , 1943 Teak Plantation , Pallimundan , 
1965 MW Plantation , Kumbhavurutty, 1969 MW Plantation , Aruvikara on 24 -3 -2010 at 10 a.m . onwards. 


EMD — Teak - Rs. 20,000 and Rs.10,000 for others , Rs. 2 ,000 for Jungle wood fire wood . 
Cost of tender form - Rs. 200 + VAT. 
Last date and time of issue of tender form — 23 -3 - 2010 at 1 p .m . 
Last date and time of receipt of tender — 24 - 3 -2010 at 9 a.m . 
Alternate date _ 6 -4 - 2010 . 
Place of issue of tender form — Range Office, Achencovil/Kallar. 


This Gazette 


Further details can be had from this office or Range Office , Achencovil/Kallar during working hours. 
Notification is available in the Website Forest Department www.keralaforest .org & www . keralaforest.gov. in 


16th 


MARCH 2010] 


FOREST DEPARTMENT 


194 


അച്ചൻകോവിൽ ഡിവിഷനിലെ അച്ചൻകോവിൽ കല്ലാർ റെയിഞ്ചിൽപ്പെട്ട വിവിധ മാച്ചുവുഡ്/ തേക്ക് തോട്ടങ്ങളിൽ നിന്നും 
അന്തിമവെട്ടിലൂടെയും തിന്നിംഗിലൂടെയും ശേഖരിച്ച് വിവിധ ഡമ്പിംഗ് ഡിപ്പോകളിലും തോട്ടങ്ങളിലുമായി അട്ടിവച്ചിരിക്കുന്ന തേക്കു 
കഴകളും മറ്റ് ഉൽപ്പന്നങ്ങളും ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന പട്ടിക പ്രകാരം 22- 12 -2009- ലെ 50 -ാം നമ്പർ സർക്കാർ ഗസറ്റിൽ 

പാ . 5- 6835 / 09 തീയതി 2 - 12 - 2009 -ാം നമ്പരായി സംരക്ഷണ വിഭാഗം മുഖ്യവനപാലകൻ, തിരുവനന്തപുരം ഫോറസ്റ്റ് ഷീറ്റ് 669 
മുതൽ 675 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ലേല വ്യവസ്ഥകൾക്കും കൂടാതെ വനം വകുപ്പിൽ നിലവിലുള്ള 
ഇതര ലേല വ്യവസ്ഥകൾക്കും വിധേയമായി താഴെ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും തീയതിയിലും അച്ചൻകോവിൽ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ഈ 
വിജ്ഞാപന തീയതിക്കുശേഷവും കൂടാതെ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്തുത സർക്കാർ ഗസറ്റിലെ വിജ്ഞാപനത്തിനുശേഷവും 
ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ദർഘാസ്/ ലേലത്തിന് 
ബാധകമായിരിക്കും. 

- ലേലദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. 
എന്തെങ്കിലും കാരണവശാൽ ലേലദിവസം ലേലം നടക്കാതെ വരികയോ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ കഴിയാതെ 
വരികയോ ചെയ്താൽ താഴെ കാണിച്ചിരിക്കുന്ന തീയതിയിൽ ഉൽപ്പന്നങ്ങൾ വീണ്ടും പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 


- ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങൾ അട്ടിവച്ചിരിക്കുന്നത് പരിശോധിച്ച് അവയുടെ 
നൽപ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് ലേലത്തിനുശേഷം ഉണ്ടാകുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല. 

ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനു മുൻപായി ഹാജരാക്കേണ്ടതാണ്. 
ഇപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 

ലേലക്കാർ അതാതു കാലത്ത് പ്രാബല്യത്തിലുള്ള വിൽപ്പന നികുതിയും വനവികസന നികുതിയും മറ്റ് നികുതികളും 
കൊടുക്കുന്നതിന് ബാദ്ധ്യസ്ഥരായിരിക്കും. ടി തോട്ടങ്ങളിൽ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ഈ വിജ്ഞാപനത്തിൽ പരസ്യ 
പ്പെടുത്തിയതിനേക്കാളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രസ്തുത ലേലത്തിൽ വിൽപ്പനയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 


പട്ടിക 


കമ 
നമ്പർ 


തോട്ടത്തിന്റെ പേര് 


തേക്ക് കഴകൾ (എണ്ണം) 
IC IC II IV V 


- ഡമ്പിംഗ് സൈറ്റ്/ 

തോട്ടം 


തേക്ക് 

- 
ബില്ലറ്റ് 
( മെ. ടൺ) 

(8) 


പാഴ്വര 
വിറക് 
( മെ.ടൺ) 

(9) 


- (1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


( 10 ) 


കല്ലാർ റെയിഞ്ച് 


300 


450 1700 


1500 


1800 


ആനകുത്തി ഡമ്പിംഗ് 
സൈറ്റ് 


1973 തേക്ക് തോട്ടം, ചിറ്റാർമൂഴി 
( പെൻ അൽട്ടിമേറ്റ് തിന്നിംഗ്) 
അറമ്പ സെക്ഷൻ, കല്ലാർ റെയിഞ്ച് 
1968 മാച്ച് വുഡ് തോട്ടം, ശവക്കോട്ട 
(അന്തിമ വെട്ട്) തുളുമല സെക്ഷൻ, 
കല്ലാർ റെയിഞ്ച് 


5 


3 


58 


117 


157 


.. 


മുതലത്തോട് ഡമ്പിംഗ് 
സൈറ്റ് 


അച്ചൻകോവിൽ റെയിഞ്ച് 


200 


450 


500 


300 


8 


- 


150 


പള്ളിവാസൽ, 1964 മാച്ച് 
വുഡ് തോട്ടം, 
കുംഭാവുരുട്ടി 


- 4 


33 


30 


31 


10 


20 


20 


മുതലത്തോട്, 1943 തേക്ക് 
തോട്ടം, പള്ളിമുണ്ടാൻ 


- 1964 മാച്ച് വുഡ് തോട്ടം, കുംഭാവുരുട്ടി 150 
(അന്തിമ വെട്ട്) സൗത്ത് സെക്ഷൻ, 
അച്ചൻകോവിൽ റെയിഞ്ച് 
1943 തേക്ക് തോട്ടം, പള്ളിമുണ്ടാൻ 52 
(മുതലത്തോട്) ( അന്തിമ വെട്ട്) 
നോർത്ത് സെക്ഷൻ, 
അച്ചൻകോവിൽ റെയിഞ്ച് 
1965 മാച്ച് വുഡ് തോട്ടം, കുംഭാവുരുട്ടി 8 
(അന്തിമ വെട്ട്) നോർത്ത് സെക്ഷൻ, 
അച്ചൻകോവിൽ റെയിഞ്ച് 


5 . 


25 


60 


80 


40 


മുതലത്തോട്, 1965 മാച്ച് 
വുഡ് തോട്ടം, 
കുംഭാവുരുട്ടി 


Gaz . No. 11/ 2010 /DTP . (Forest). 


16th 


MARCH 2010] 


FOREST DEPARTMENT 


195 


- (1) 


| ( 10 ) 


- 6 


.. 


.. 


.. 


.. 


.. 


227 


1969 മാച്ച് വുഡ് തോട്ടം, അരുവിക്കര .. 
(അന്തിമ വെട്ട്) നോർത്ത് സെക്ഷൻ, 
അച്ചൻകോവിൽ റെയിഞ്ച് 


1969 മാച്ച് വുഡ് തോട്ടം, 
അരുവിക്കര 


ആകെ 


515 


711 2348 


2228 


2307 


397 


ലേലസ്ഥലവും ലേല തീയതിയും - പളളിവാസൽ, മുതലത്തോട്, ആനകുത്തി ഡമ്പിംഗ് സൈറ്റ്, 1973 തേക്ക് തോട്ടം, ചിറ്റാർമൂഴി, 
- 1968 മാച്ച് വുഡ് തോട്ടം, ശവക്കോട്ട , 1964 മാച്ച് വുഡ് തോട്ടം, കുംഭാവുരുട്ടി, 1943 തേക്ക് തോട്ടം, പള്ളിമുണ്ടാൻ, 1965 
മാച്ച് വുഡ് തോട്ടം, കുംഭാവുരുട്ടി, 1969 മാച്ച് വുഡ് തോട്ടം, അരുവിക്കര, 24 - 3- 2010 രാവിലെ 10 മണിമുതൽ. 


നിരതദ്രവ്യം : 


തേക്ക് കഴ - 20,000 രൂപ. 


മറ്റിനം 10,000 രൂപ. 


പാഴ്വര വിറക് 2,000 രൂപ. 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 
ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയും സമയവും 23- 3 - 2010 ഉച്ചയ്ക്ക് 1 മണി. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 24 - 3 - 2010 രാവിലെ 9 മണി. 


പകരം ദർഘാസ്/ ലേലത്തീയതി - 6 - 4- 2010. 
ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന സ്ഥലം- റെയിഞ്ച് ആഫീസ്, അച്ചൻകോവിൽ/ കല്ലാർ. 
കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നോ അച്ചൻകോവിൽ/ കല്ലാർ റെയിഞ്ചാഫീസിൽ നിന്നോ എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. വനം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaforest. org & 
www . keralaforest.gov. in mlmjo elbj200m . 

(Sd.) 
Divisional Forest Office , 

Divisional Forest Officer. 
Achencovil , Kollam . 

( For and on behalf of the Governor of Kerala ) 


TIMBER SALES DIVISION , KOTTAYAM 


AUCTION -CUM - TENDER NOTICE 


No . TS2 -1498/ 2009 . 

24th February 2010 . 
The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam will 
be sold in public Auction - cum - Tender on the dates noted 
against each depot. The sale will be 
subject to the conditions notified in the Kerala Gazette 
No. 50 dated 22 - 12 - 2009 by the Chief Conservator of 
Forests vide Letter No . Pro . 5 - 6835 / 09 dated 
2 -12- 2009 . 

Class/Approximate Quantity 
Depot Date Teak Other Soft 

species wood 

( m ) ( m ) 
Parampuzha 27 - 4 -2010 50 30 
Kothamangalam 20 -4- 2010 50 20 50 
Thalakkodu 23 -4- 2010 150 50 .. 


EMD for timber : 

Teak - Rs. 20, 000. 

Other Species - Rs. 10,000 . 
- Value of tender form - - Rs. 200 + VAT. 

Further details can be had from Timber Sales 
Division , Kottayam and corresponding depots during the 
working hours. 

കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാ ഗത്തിന്റെ 
കീഴിലുളള ഡിപ്പോ ക ളിലെ തടി യി ന ങ്ങ ൾ താഴെ 
പറയുന്ന തീയതികളിൽ 22 - 12 - 2009 - ലെ കേരള ഗസറ്റ് നമ്പർ 
50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സംരക്ഷണം) 
- 2 - 12 - 2009 -ാം തീയതിയിലെ പാ . 5 - 6835 / 09 -ാം നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ 
ലേല വ്യവസ്ഥപ്രകാരം വിൽക്കുന്നതാണ്. 


( m ) 


ഡിപ്പോ തീയതി ഇനം/ഉദ്ദേശ അളവ് 

തേക്ക് ഘന വെള്ള 
- ( ക്യു . മീ .) മരം മരം 

( ക്യു . മീ .) ( ക്യു . മീ .) 
പാറമ്പുഴ 27 - 4 - 2010 50 30 
കോതമംഗലം 20 - 4 - 2010 - 50 

- 50 
തലക്കോട് 23- 4 - 2010 


150 


16th 


MARCH 2010] 


FOREST DEPARTMENT 


196 


Name of Dumping Depot - Urumbikkara 


നിരതദ്രവ്യം: 
തേക്ക് - 20,000 രൂപ 
മറ്റിനം 10 ,000 രൂപ 
ദർഘാസ് ഫോറത്തിന്റെ വില 200 രൂപ + വാറ്റ് 

വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസു 
കളിലോ ബന്ധപ്പെടേണ്ടതാണ്. 


- Date & time of auction - 24 - 3 - 201 0 , 11 a . m . 
If the materials are not fully sold on 24 - 3 -2010 , 2nd 
auction will be on 26 - 3 -2010 and 3rd auction on 29 - 3 -2010 
at the same place and time. 


Office of the 
Divisional Forest Officer, 
Timber Sales Division , 
Kottayam . 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of the 

Governor of Kerala ) 


KOTTAYAM DIVISION 


TENDER - CUM -AUCTION NOTICE 


No . A2- 1252 / 2010 . 


1st March 2010 . 


It is hereby notified for the information of the 
public that Tender- cum - Auction sale of teak poles, teak 
firewood /firewood (miscellaneous species ) collected from 
the final felling 1944, 1945, 1946 & 1947 teak plantation at 
Urumbikkara of Erumely Range and stacked at 
Urumbikkara dumping depot under this division , as 
mentioned in the schedule below , will be conducted by 
Divisional Forest Officer, Kottayam or any other officer 
authorized by him on the dates specified below subject to 
the sale conditions published by the Chief Conservator 
of Forests (P ), Thiruvananthapuram vide No. Pro .5 -6835 /09 
dated 2 - 12 -2009 in Kerala Gazette Vol -54 No. 50 
dated 22 - 12 - 2009 on pages 669 to 675 . If the date of 
auction happen to be a public holiday or if the sale is not 
conducted due to some unexpected reasons , like bandh 
etc . the sale will be conducted on the next working day at 
the same place and time. Further details can be obtained 
from the Range Officer , Erumely (Phone: 0482-8216080 ) or 
from this office (Phone: 0481 2562276 ) during working 
hours. The quantity mentioned are approximate. The 
materials stacked until 23 - 3- 2010 are to be put up for 
auction . 


കോട്ടയം ഡിവിഷനിലെ എരുമേലി റെയിഞ്ച് 1944, 1945, 
1946, 1947 ഉറുമ്പിക്കര തേക്കുതോട്ടത്തിൽ നിന്നും അന്തിമവെട്ട് 
ജോലികൾവഴി ശേഖരിച്ച് ഉറുമ്പിക്കര ഡമ്പിംഗ് ഡിപ്പോയിൽ 
അട്ടിവെച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ളതുമായ 
തേക്ക് കഴകളും തേക്ക് വിറകും പല ജാതി വിറകും താഴെ 
കാണുന്ന തീയതികളിലും സമയത്തും കോട്ടയം ഡിവിഷണൽ 

ഫോറ സ്റ്റാ ഫീ സറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന 
ഓഫീസറോ ലേലം ചെയ്ത് വിൽക്കു ന്ന താ യി രിക്കും. 
22 - 12 - 2009 - ലെ സർക്കാർ ഗസറ്റ് വാല്യം - 54 നമ്പർ 50 പേജ് 669 
മുതൽ 675 വരെ ബഹു . ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ 
( സംരക്ഷണം) 2 - 12 - 2009 - ലെ പാ . 5 - 6835 / 09 നമ്പരായി 
പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല നിബന്ധനകൾക്കും 
വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. 
ലേലദിവസം അവധിയായി വരുകയോ അപ്രതീക്ഷിതമായി 
ബന്ത്, ഹർത്താൽ തുടങ്ങിയ മുടക്കുകൾ ഉണ്ടാവുകയോ 
- ചെയ്താൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേ സമയത്തും 
സ്ഥലത്തും വച്ച് ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച് 
കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിലോ ( ഫോൺ: 0481 2562276 ) 
എരുമേലി ഫോറസ്റ്റ് റെയിഞ്ചാഫീസിലോ ( ഫോൺ: 0482 8216080 ) 
പ്രവർത്തിസമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
പട്ടികയിൽ കാണിച്ചിരിക്കുന്നത് ഏകദേശ അളവുകളാണ്. 
പരസ്യം പ്രസിദ്ധീകരിച്ചതിനു ശേഷം ലേല ദി വസത്തിന് 
തലേദിവസം വരെ അട്ടിവയ്ക്കുന്നഉൽപ്പന്നങ്ങളും ലേലത്തിൽ 
ഉൾപ്പെടുത്തുന്നതാണ്. 


പട്ടിക 


ഇനം 


അളവ് 


തേക്കുകഴകൾ II C 


1959 എണ്ണം 


1694 


1, 


722 


,, 


തേക്കുകഴകൾ III 
തേക്കുകഴകൾ IV 
തേക്ക്വിറക് 
പലജാതി വിറക് 


130 മെ . ടൺ 


- 130 


,, 


SCHEDULE 


Species 


Approximate 

quantity 


ഡമ്പിംഗ് ഡിപ്പോയുടെ പേര്- ഉറുമ്പിക്കര 

ലേലത്തീയതിയും സമയവും 24 - 3-2010- ന് രാവിലെ 11മണി. 
അന്നേദിവസം വിറ്റു പോകാത്തവ 26 - 3 - 2010 - നും അന്നേ 
ദിവസവും വിറ്റുപോകാത്തവ 29 - 3- 2010 - നും ഇതേ സമയത്തും 
സ്ഥലത്തും ലേലം നടത്തുന്നതാണ്. 


Teak Poles II C 
Teak Poles 111 
Teak Poles IV 
Teak Fire wood 
Junglewood Firewood 


1959 Nos. 
1694 , 
722 ,, 


130 MT 


( Sd.) 
Divisional Forest Officer. 
( For and on behalf of 
Governor of Kerala ) 


130 ,, 


Divisional Forest Office, 
Kottayam . 


16th 


MARCH 2010] 


FOREST DEPARTMENT 


197 


കോതമംഗലം ഡിവിഷൻ 

ലേല പരസ്യം 


നമ്പർ എൽ.2 - 612 / 2000 . 


2010 ഫെബ്രുവരി 27 . 


കോതമംഗലം ഡിവിഷനിൽപ്പെട്ട താഴെ പട്ടികയിൽ പറയുന്ന റെയിഞ്ചുകളിലെ വിവിധ കേസുകളിൽപ്പെട്ട തൊണ്ടി തടികൾ, 
കഴകൾ, വിറക് ഉരുപ്പടികൾ മുതലായവ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തീയതികളിൽ അതാത് റെയിഞ്ച് ഓഫീസുകളിൽവച്ചോ, 
ഡിപ്പോ കോമ്പൗണ്ടിൽവച്ചോ 22 - 12 - 2009- ലെ 50 -ാം നമ്പർ കേരള ഗസറ്റ് ഫോറസ്റ്റ് ഷീറ്റ് നമ്പർ 669 മുതൽ 675 വരെയുള്ള 
പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സം രക്ഷണം) അവർകളുടെ 2 - 12 - 2009 - ലെ പാ . ( 5 ) 6835 / 09 പ്രകാരം 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും അവയ്ക്ക് കാലാകാലങ്ങളിൽ 
ഉണ്ടാകുന്ന കൂട്ടിച്ചേർക്കലുകൾക്കും മാറ്റങ്ങൾക്കും തൊണ്ടി ലേല വ്യവസ്ഥകൾക്കും വിധേയമായി കോതമംഗലം ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
ലേലനടപടികൾ അതാത് ദിവസം രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്നതാണ്. ലേലദിവസം ഒരു പൊതുഅവധി പ്രഖ്യാപിക്കു 
ന്നതായാൽ അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സമയത്ത് ലേലം നടത്തുന്നതായിരിക്കും. 


കേസിൽ ഉൾപ്പെട്ട കയറ്റുമതി ഇനം തേക്ക്, ആഞ്ഞിലി തടികളും ലേലത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും. ലേലത്തിൽ 
പങ്കുകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലം ആരംഭിക്കുന്നതിന് മുമ്പ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളുടെ 
ഗുണനിലവാരവും അളവുകളും കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. ലേലത്തിനുശേഷം ഇത് സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും 
പരിഗണിക്കുന്നതല്ല . ലേലത്തിൽ പങ്കുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നവർ തേക്ക് തടിയുടെ ലേലത്തിനാണെങ്കിൽ 20,000 രൂപയും, മറ്റ് 
തടികളുടെ ലേലത്തിനാണെങ്കിൽ 10, 000 രൂപയും മറ്റ് വനവിഭവങ്ങളുടെ കാര്യത്തിൽ 2,000 രൂപയും നിരതദ്രവ്യമായി ലേലത്തിനു 
മുമ്പ് കെട്ടിവയ്ക്കേണ്ടതാണ്. കോടതി ഉത്തരവ് വാങ്ങി ലേലം ചെയ്യുന്ന തടികളുടെയും മറ്റ് വനവിഭവങ്ങളുടേയും മുഴുവൻ ലേല 
തുകയും ലേലദിവസം തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് റെയിഞ്ച്ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


പട്ടിക 


2010 


കമ 
നമ്പർ 


റെയിഞ്ച് 


ജനുവരി 


ഫെബ്രുവരി 


ഏപ്രിൽ 


മാർച്ച് 


സെപ്റ്റംബർ 


ജൂലൈ 


ജൂൺ 


ആഗസ്റ്റ് 


മേയ് 


ഒക്ടോബർ 


ഡിസംബർ 


നവംബർ 


- (1) 


(2) 


- (3) 


(4) 


(5) 


(6) 


(7) 


(8) 


(9) 


(10) 


(11) 


(12) 


( 13 ) (14) 


തൊടുപുഴ 


.. 


.. 


- 


കോതമംഗലം 
മുള്ളരിങ്ങാട് 


17 
19 
22 
24 


19 
21 
26 
28 


18 
20 
25 
28 


21 
23 
25 
28 


16 
20 
23 
27 


16 
18 
20 
27 


16 
17 
22 
24 


14 
18 
20 
25 


18 
23 
25 
29 


14 
17 
21 
28 


കാളിയാർ 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
കോതമംഗലം. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


പുനർ ലേല പരസ്യം 


നമ്പർ എൽ.1- 82/ 2010 . 

2010 മാർച്ച് 3. 
കോതമംഗലം ഡിവിഷനിൽ മുള്ളരിങ്ങാട് റെയിഞ്ചിൽ താഴെ പട്ടികയിൽ വിവരിക്കുന്ന റെയിഞ്ചിലെ കശുമാവ് തോട്ടത്തിൽ 
നിന്നും 30 - 6 - 2010 വരെയുള്ള കാലത്തേക്ക് കശു വണ്ടി ശേഖരിച്ച് സർക്കാർ നിർദ്ദേശിക്കുന്ന കാപ്പക്സസ് ഏജൻസിക്കോ 
മറ്റ് ഏജൻസികൾക്കോ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ശേഖരിച്ചുകൊണ്ട് പോകുന്നതിനോ ഉള്ള അവകാശം 9- 2 -2010 - ലെ കേരള 
ഗസറ്റ് നമ്പർ 6 - ൽ പ്രസിദ്ധപ്പെടുത്തിയ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ എൽ1- 82/ 10 തീയതി 20 - 1- 2010 
വ്യവസ്ഥകൾക്ക് വിധേയമായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പട്ടികയിൽ പറയുന്ന സ്ഥലത്തും സമയത്തും വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാകുന്നു . ആദ്യ ലേലദിവസം 
ഏതെങ്കിലും കാരണവശാൽ തോട്ടത്തിന്റെ ലേലം നടക്കാതിരിക്കുകയോ ലേലം വിളി കൊള്ളുവാൻ ആരുംതന്നെ തയ്യാറാകാതെ 
വരികയോ ഏതെങ്കിലും കാരണവശാൽ ലേലം റദ്ദ് ചെയ്യുകയോ ചെയ്താൽ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അടുത്ത 
ദിവസങ്ങളിൽ അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതാണ്. 


16th 


MARCH 2010] 


FOREST DEPARTMENT 


198 


പട്ടിക 


റെയിഞ്ചിന്റെ പേര്പ്രമുള്ളരിങ്ങാട് റെയിഞ്ച്. 
തോട്ടം - 1980 വെള്ളക്കയം കശുമാവിൻ തോട്ടം. 
ഉദ്ദേശ വിസ്തീർണ്ണം 54 ഹെക്ടർ. 
നിരതദ്രവ്യം രൂപ 5000. 
ലേല തീയതിയും സമയവും - 29 - 3 - 2010, അല്ലാത്ത പക്ഷം 30 - 3 - 2010 അഥവാ 5 - 4 - 2010 , 11 മണി. 
പരസ്യലേലം നടത്തുന്ന സ്ഥലവും സമയവും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കോതമംഗലം, പകൽ 11 മണി. 
കരാറിന്റെ കാലാവധി ഉടമ്പടി തീയതി മുതൽ 30 - 6- 2010 വരെ. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
കോതമംഗലം. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


വാഹനത്തിന്റെ വിശദവിവരം 


വാഴച്ചാൽ ഡിവിഷൻ, ചാലക്കുടി 

പുനർ ദർഘാസ്/ ലേലപ്പരസ്യം 


വാഹനത്തിന്റെ ഇനവും നമ്പരും - KL .07-AM 3952 

TVS Motor Cycle 
മോഡൽ 

2003 
എഞ്ചിൻ നമ്പർ 

- N .3305M.543441 
ചേസിസ് നമ്പർ - N . 3305F . 541228 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം - അതിരപ്പിള്ളി 

റെയിഞ്ചിലെ ഏഴാറ്റു മുഖം ഫോറസ്റ്റ് സ്റ്റേഷൻ 
- കോമ്പൗണ്ട്, അയ്യമ്പുഴ. 
നിരതദ്രവ്യം - രൂപ 375. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 300 + വാറ്റ് 12.5 %. 


നിബന്ധനകൾ 


നമ്പർ സി7 - 245 / 2009. 

2010 ഫെബ്രുവരി 19. 
- വാഴച്ചാൽ ഡിവിഷനിലെ അതിരപ്പിള്ളി റെയിഞ്ചിലെ 
ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷ നിലെ ഒ . ആർ.1 / 09 നമ്പർ 
കേസ്സിൽ ഉൾപ്പെട്ടതും പെരുമ്പാവൂർ കോടതിയുടെ 16 - 7 -2009 
തീയതിയിലെ ഡിആർ- 3049 /09 നമ്പർ ഉത്തരവ് പ്രകാരം ലേലം 
നടത്തുന്നതിന് അനുമതി ലഭിച്ചിട്ടുള്ളതും അയ്യമ്പുഴയിലുള്ള 
ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ 
കെ .എൽ- 07 എഎം 3952 നമ്പർ റ്റി . വി .എസ്. മോട്ടോർ 

സൈക്കിൾ വാഹ ന ം ഇപ്പോഴത്തെ സ്ഥിതി യിലും 
അവസ്ഥയിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വില്പന 
നട ത്തു ന്ന തിന് മത്സരസ്വഭാ വമുള്ള ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഫോറ ങ്ങ ൾ ചാല ക്കു ടി യിലുള്ള 
വാഴ ച്ചാൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് 
24- 3 - 2010 - ന് ഉച്ചയ്ക്ക് ഒരുമണി വരെ വില്ക്കുന്നതും പൂരിപ്പിച്ച 
ദർഘാസ് ഫോറങ്ങൾഉള്ളടക്കം ചെയ്ത് സീൽ ചെയ്ത 
കവറുകൾ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥനോ 
അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 3.30 - ന് അപ്പോൾ ഹാജരുള്ള 
ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ച് ടി ഉദ്യോഗസ്ഥൻ ലേലം 
നടത്തുന്നതും തുടർന്ന് അപ്പോൾ ഹാജരുള്ള ലേലക്കാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ദർഘാസ്/ ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്നവരുടെ പേരിൽ ആയത് സർക്കാരിന് ഗുണകരമായിരി 
ക്കുമെങ്കിൽ മേലധികാരികളുടെ അംഗീകാരത്തിനും ലേല 
നിബന്ധനകൾക്കും വിധേയമായി വില്പന ഉറപ്പിച്ച് നൽകുന്ന 
തുമായിരിക്കും. 

ദർഘാസ്/ ലേല ദിവസം പൊതു ഒഴിവ് ദിവസമായി 
വരികയോ ഏതെങ്കിലും കാരണ വശാൽ ദർഘാസ്/ ലേലം 
നടത്താൻ കഴിയാതെ വരികയോ ചെയ്താൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസവും, അന്നും ദർഘാസ്/ ലേലം നടക്കാതെ 
വന്നാൽ 29 - 3- 2010 - നും മേല്പറഞ്ഞ സ്ഥലത്തും സമയത്തും 
നടത്തുന്നതായിരിക്കും. 


ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് 
അതിരപ്പിള്ളി റെയിഞ്ചിലെ ഏഴാറ്റുമുഖം ഫോറസ്റ്റ് 
സ്റ്റേഷൻ കോമ്പൗണ്ട് പരിസരത്ത് സൂക്ഷിച്ചിരിക്കുന്ന 
കെ .എൽ- 07 എഎം 3952 നമ്പർ റ്റി വി എസ് മോട്ടോർ 

സൈക്കിൾ ഓഫീസ് സമയത്ത് ഡെപ്യൂട്ടി റെയിഞ്ച് 
ഓഫീസറുടെ അനുവാദത്തോടെ പരിശോധിക്കാവുന്നതും 
വാഹനത്തിന്റെ ഗുണനിലവാരം കണ്ട് ബോദ്ധ്യപ്പെടാവു 
ന്ന തു മാ ണ്. ഗുണ നി ല വാ രത്തെ സംബ ന്ധിച്ച് 
ദർഘാസിനുശേഷം ലഭിക്കുന്ന യാതൊരു പരാതിയും 
സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു 
- ന്നതിന് ഫോട്ടോ പതിച്ചതും സർക്കാർ അംഗീകൃതവുമായ 
തിരിച്ചറിയൽ രേഖകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
ദർഘാസുകൾ സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം പണമായി 
ഈ ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനു 
ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാ സു കൾ തുറ ക്കു ന്ന തിനു മുമ്പേ അപ്പോൾ 
ഹാജരുള്ള ദർഘാസുകാരെ മാത്രം ഉൾപ്പെടുത്തി ലേലം 
നട ത്തു ന്നതും ലേലം/ ദർഘാസുകളിൽ വച്ച് തുക 
വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ മേലധികാരികളുടെ 
അംഗീകാരത്തിന് വിധേയമായി വില്പന ഉറപ്പിക്കുന്ന 
താണ്. 


| 3 . 


Gaz .No. 11/2010/DTP . (Forest). 


16th 


MARCH 2010] 


FOREST DEPARTMENT 


199 


- 5 . 


- 6 . 


2 . 


- 3 . 


ലേലം കഴിഞ്ഞ ഉടനെ അപ്പോൾ ഹാജരുള്ള ദർഘാസു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 
ലേലം/ ദർഘാസു കളിൽ ഏറ്റവും കൂടു തൽ തുക 
വാഗ്ദാനം ചെയ്ത വേലക്കാരന്റെ രേഖകൾ മേലധികാരി 
കൾക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റ് 
ദർഘാസുകാർ നൽകിയ നിരത്രദ വ്യവും അപ്പോൾ 
തന്നെ തിരിച്ചു നൽകുന്നതുമാണ്. 
ലേല ദർഘാസ് സംഖ്യ നിര തദവ്യ സംഖ്യ യിൽ 
കൂടുതലാണെങ്കിൽ ടി സംഖ്യയുടെ മുഴുവൻ തുകയും 
നിയമപ്രകാരമുള്ള നികുതികളും ( നിരതദ്രവ്യം ഉൾപ്പെടെ) 
അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. ദർഘാസ്/ ലേല 
ത്തിൽ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്താൽ 
ദർഘാസ്/ ലേലം കഴിഞ്ഞ ഉടനെ ലേല തുകയുടെ 
മുഴുവൻ തുകയും, നികുതികളും അടയ്ക്കാൻ വീഴ്ച 
വരുത്തിയാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും ദർഘാസ്/ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വ 
ത്തിൽ വീണ്ടും ദർഘാസ്/ ലേലം നടത്തുന്നതും തന്മൂലം 
സർക്കാ രി നു ണ്ടാ കുന്ന നഷ്ടം വീഴ്ച വരുത്തിയ 
ദർഘാസ്/ ലേലക്കാരിൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
പുനർ ലേലം ലാഭകരമായാൽ അധിക തുക സർക്കാരി 
ലേയ്ക്ക്മുതൽക്കൂട്ടുന്നതാണ്. 
ലേ / ദർഘാ സു കൾ ബന്ധ പ്പെട്ട ഉദ്യോ ഗസ്ഥന്റെ 
അംഗീകാരത്തിന് വിധേമായിരിക്കും. ലേല ദർഘാസുകൾ 
അംഗീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായി 
രിക്കും. 
ലേലം/ ദർഘാസ് ദിവസങ്ങൾ പൊതു അവധി ദിവസ 
മാകുകയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ലേലം/ 
ദർഘാസ് നടക്കാതിരിക്കുകയോ ചെയ്താൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തും 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾക്ക് അതിരപ്പിള്ളി റെയ്ഞ്ച് ഓഫീസറുമായോ 
വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുമായോ 
ബന്ധപ്പെടുക. 


നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾഉണ്ടങ്കിൽ 
ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം താഴെ 
പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
1. പോസ്റ്റ് ഓഫർ തരുന്ന വാഹനങ്ങൾക്ക്ഓരോന്നിനും 

വില ഒരു ലക്ഷത്തിന് കുറവാണെങ്കിൽ അതിന്റെ 20 % 
വില കൂടുതലും ഒരു ലക്ഷത്തിൽ കൂടുതൽ ഉള്ള 
തുകയ്ക്ക് 10 ശതമാനവും ഏറ്റവും കുറഞ്ഞ വാഗ്ദാനം 
നൽകണം. 
മുകളിൽ പറഞ്ഞ പ്രകാരമുള്ള സാധുവായ പോസ്റ്റ് 
ഓഫറിനോടൊപ്പം ഓഫർ തരുന്ന ഓരോ വാഹന 
ത്തിനും അ ഞ്ചി ലൊന്ന് ( 1 / 5 ) വില ക രിറ്റി 
ഡെപ്പോസിറ്റായി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
മാറ്റാവുന്ന വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസർ, ചാലക്കുടി 
യുടെ പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയോ, 
ചാല ക്കുടി സർക്കാർ ട്രഷറിയിൽ ചെലാൻ 
മുഖാന്തിരമോ അടയ്ക്കേണ്ടതാണ്. 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, വാഴച്ചാൽ ഡിവി 
- ഷൻ, ചാലക്കുടി പി. ഒ ., 680 307 -നാണ് പോസ്റ്റ്ഓഫറു 
കൾ സമർപ്പിക്കേണ്ടത്. 
പോസ്റ്റ് ഓഫ്റിൽ നൽകി യി രി ക്കുന്ന വിലയ്ക്ക് ക് 
വാഹനങ്ങൾ എടുത്തുകൊള്ളാമെന്ന് മുദ്രപത്രത്തിൽ 

സമ്മതപത്രം എഴുതി ഒപ്പിട്ട് നൽകേണ്ടതാണ്. 
5 . നിബന്ധനകൾ പ്രകാരം സാധുവായ പോസ്റ്റ് ഓഫറുകൾ 

ലഭിച്ചാൽ ബന്ധ പ്പെട്ട വാഹ ന ങ്ങ ളുടെ ലേലം റദ്ദ 
ചെയ്യുന്നതും അടുത്ത പൊതു ദർഘാസ്/ ലേല ദിവസം 
ടി വാഹനങ്ങൾ പുനർ ലേലം ചെയ്യുന്നതുമാണ്. 
പുനർലേലം നടത്തുമ്പോൾ പോസ്റ്റ് ഓഫറിൽ നൽകി 
യി രി ക്കുന്ന വില അപ്സൈറ്റ് പസായി ലേലം 
നട ത്തു ന്നതും ലേല ത്തിൽ/ ദർഘാസ് കൊള്ളാൻ 
ആളില്ലാത്ത പക്ഷം പോസ്റ്റ് ഓഫർ നൽകിയ ആളുടെ 

പേരിൽ ലേലം സ്ഥിരീകരിക്കുന്നതായിരിക്കും. 
- പുനർ ലേലം/ ദർഘാസ് നടത്തുമ്പോൾ കൂടുതൽ വില 
ലഭിക്കുകയും മറ്റൊരാളുടെ ലേലം/ ദർഘാസ് സ്വീകരിക്കു 
കയും ചെയ്യുന്ന പക്ഷം പോസ്റ്റ് ഓഫറിനോടൊപ്പം 
നൽകിയ സെക്യൂരിറ്റി തുക മടക്കി കൊടുക്കുന്നതും 
പോസ്റ്റ് ഓഫർ നൽകിയ ആളുടെ ലേലം സ്ഥിരീകരി 
ക്കുന്ന പക്ഷം സെക്യൂരിറ്റി തുക സർക്കാരിലേയ്ക്ക് 
കണ്ടുകെട്ടി മുതൽ കൂട്ടുന്നതുമാണ്. 

( ഒപ്പ്) 

ഡിവിഷണൽ ഫോറസ്റ്റ് 
ഡിവിഷണൽ ഫോറസ്റ്റ് 

- ഓഫീസർ. 
ഓഫീസ്, ചാലക്കുടി. - ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


- 8 . 


7 . 


9 . 


TIMBER SALES DIVISION , PALAKKAD 


TENDER - CUM -AUCTION NOTICE 


No. TSP2 -1831 / 2009 . 


1st March 2010 . 


It is hereby notified for the information of the public that the Tender -Cum - Auction Sale of Timber etc . mentioned in 
the schedule will be conducted at 10 a. m . subject to the sale conditions published in Kerala Gazette No. 50 dated 
29 - 12 - 2009 subject to the sale conditions, by the Chief Conservator of Forests (P ), Thiruvananthapuram vide Pro (5 ) 6835/ 09 
dated 2 - 12 -2009. Further details can be had from the Depot Officer and from this office during office hours. 


16th 


MARCH 2010] 


FOREST DEPARTMENT 


200 


SCHEDULE 


Name of 
Depot 


Auction 
Date 


Teak 
Timber 
( M ) 


Teak 
Export 


Teak 
Poles 
(Nos.) 


Misc . 
Timbers 
( M3 ) 


Rose 
Wood 
( M3) 


9 -42010 


600 


- 


75 


Nedumgayam 
(Malappuram ) 


A II- 5 
A II - 5 
A IV -5 


| B I- 3 


B II - 40 


B III - 65 
B IV- 55 

C I-2 
C II- 30 
C III- 80 
C IV- 60 
BS- 50 


194- 2010 


C-5 


Walayar 
(Palakkad ) 


B I-10 
B II-50 
B II -30 


B IV -5 


C I-10 
C II-50 
C III-50 
C IV-30 
BS-15 


24- 4-2010 


Aruvakkode 
(Malappuram ) 


B I-20 
B II- 50 
B III - 30 
| B IV -5 

C I- 5 
C II -10 
C III -10 


C IV -5 
BS-5 


Cost of tender form - Rs. 200 + VAT. 


EMD : 


Teak - Rs. 20,000 . 
Others - Rs. 10,000 . 


പാലക്കാട് തടി വില്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ പറയുന്ന 
തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ ഗസറ്റ് നമ്പർ 50, തീയതി 29 -12- 2009, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം), തിരുവനന്തപുരം പാ ( 5) 6835 / 2009, തീയതി 2 - 12 - 2009 നമ്പരായുള്ളഉത്തരവിന് വിധേയമായി, ദർഘാസ്/ ലേല 
വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ, ഡിപ്പോ ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


20 കി . ഫാസ്റ്റ് കൺസർ 


16th 


MARCH 2010] 


FOREST DEPARTMENT 


201 


പട്ടിക 


ഡിപ്പോയുടെ 

പേര് 


ലേല 
തീയതി 


തേക്ക് തടി 
( എം .") 


തേക്കു 
കയറ്റുമതി 


തേക്ക് കഴ 
(എണ്ണം) 


- പലജാതി ഈട്ടിത്തടി 

( എം . ) ( എം . ) 


9 - 4 - 2010 


600 


നെടുങ്കയം 
(മലപ്പുറം) 


എ II -5 
എ III- 5 
എ IV -5 
ബി I- 3 


ബി II - 40 


ബി III- 65 


ബി IV-55 


സി I- 2 


സി II - 30 


സി III-80 
സി IV-60 
ബി എസ്- 50 


19 - 4 - 2010 


സി - 5 

- 


10 


വാളയാർ 
( പാലക്കാട്) 


ബി I- 10 
ബി II- 50 
ബി III - 30 
ബി IV-S 
സി I- 10 
സി II - 50 
സി III -50 
സി IV - 30 
ബി എസ്-15 


24 - 4 - 2010 


അരുവാക്കോട് 
( മലപ്പുറം) 


ബി I- 20 
ബി II- 50 
ബി III-30 
ബി IV-5 

സി I- 5 
സി II - 10 


സി III - 10 


സി IV- 5 
ബി . എസ്- 5 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 


നിരതദ്രവ്യം : 


തേക്ക്. 20, 000 രൂപ. 
- മറ്റിനം 10,000 രൂപ. 


Office of the Divisional 
Forest Officer, Palakkad . 


( Sd .) 
Divisional Forest Officer. 
(For and on behalf of the 

Governor of Kerala ) 


16th 


MARCH 2010] 


FOREST DEPARTMENT 


202 


നിലമ്പൂർ നോർത്ത് ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


4. സ്റ്റേഷനറി സാധനങ്ങൾക്കും/ ഹോട്ടൽ ഭക്ഷണങ്ങൾക്കും 

ന്യായമായ വില മാത്രമേ ഈടാക്കാൻ പാടുള്ളു. വില 
സ്ഥലത്ത് വ്യക്ത മാ യി പര സ്യ പ്പെടു ത്തേ ണ്ട താ ണ്. 
വനസംരക്ഷണസമിതിക്ക് ഇക്കാര്യത്തിൽ നിയന്ത്രണാവ 
കാശമുണ്ടായിരിക്കും. 
5. ഭക്ഷണ അവശിഷ്ടങ്ങൾ വനത്തിനകത്ത് നിക്ഷേ പി 
ക്കുവാൻ പാടില്ല . ആയവ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിച്ച് 
യഥാവിധി സംസ്കരിക്കേണ്ടതാണ്. 
- പ്ലാസ്റ്റിക് ബാഗ്, കവറുകൾ, ഗ്ലാസ്, പ്ലാസ്റ്റിക് ഇല 
എന്നിവ ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ്. കെട്ടിടവും 
പരിസരങ്ങളും പ്ലാസ്റ്റിക്സ്ഫീ ആയി സൂക്ഷിക്കേണ്ടതാണ്. 


| 7. കരാ റു കാ രൻ ഏറ്റെടുക്കുന്ന തീയ തിക്ക് 100 രൂപ 

മുദ്രപത്രത്തിൽ ഒരു എഗ്രിമെന്റ് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർമുമ്പാകെ വയ്ക്കേണ്ടതാണ്. 


8. കെട്ടിടത്തിനോ ഉപകരണങ്ങൾക്കോ യാതൊരുവിധ കേടു 
പാടുകളും വരുത്താൻ പാടില്ല . അപ്രകാരം സംഭവിച്ചാൽ 
കരാറു കാ രൻ പ്രസ്തുത നഷ്ടത്തിന് ഉത്തര വാ ദി 
യായിരിക്കും. 


നമ്പർ എഫ്. ഡി. എ .എൻ.എൻ.- 1552/ 2010. 2010 ഫെബ്രുവരി 23. 

നിലമ്പൂർ നോർത്ത് ഡിവി ഷ ൻ, നിലമ്പൂർ/ എട വണ്ണ 
റെയിഞ്ചിന്റെ അധികാരപരിധിയിൽ വരുന്നതും എക്കോ 
ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ഓടായിക്കൽ/ മമ്പാട് 
വനസംരക്ഷണസമിതിയുടെ കീഴിൽ കനോലി പ്ലോട്ട്/ അരുവാ 
ക്കോട് പണി പൂർത്തീകരിച്ചതുമായ അമിനിറ്റി സെന്ററിൽ 
ചെറു കിട സ്റ്റേഷനറി, ക്യാന്റീൻ മുത ലാ യവ 2010 - 11 
വർഷ ത്തിൽ തുട ങ്ങു ന്ന തിന് വന സം രക്ഷ ണ സ മി തി ക 
ളിൽ നിന്നും ടി മേഖലയിൽ പരിചയമുള്ള തദ്ദേശവാസികളിൽ 
നിന്നും മുദവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ഏറ്റവും കൂടുതൽമാസവാടക രേഖപ്പെടുത്തുന്ന വ്യക്തിക്ക് 
സ്ഥാപനത്തിന് വനസംരക്ഷണസമിതിയുടെ നിയമാവലിക്ക് 
അനുസൃതമായി കെട്ടിടം അനുവദിക്കുന്നതായിരിക്കും. ദർഘാസ് 
അംഗീകരിക്കുന്ന തീയതി മുതൽ ഒരു വർഷക്കാലത്തേക്കോ 
31 - 3 - 2011 വരെയോ ഏതാണ് ആദ്യം എന്ന രീതിയിലാണ് 
കെട്ടിടം അ നു വ ദിക്കു ക . മേൽ ആവ ശ്യ ത്തി ലേക്കുള്ള 
അത്യാവശ്യ ഫർണിച്ചറുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, 
ഫിഡ്ജ്, മെകാവേവ് ഓവൻ മുതലായവ കെട്ടിടത്തിൽ 
നൽകു ന്ന താ യിരിക്കും. ദർഘാസ് 24 - 3 - 2010 ഉച്ചകഴിഞ്ഞ് 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 4 മണിയ്ക്ക് 
നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് 
തുറക്കുന്നതുമായിരിക്കും. അന്നേദിവസം ടെണ്ടർഏതെങ്കിലും 
അവിചാരിത കാരണങ്ങളാൽ നടക്കാതിരുന്നാൽ തൊട്ടടുത്ത 
ദിവസംതന്നെ നിശ്ചിത സ്ഥലത്തും സമയത്തും ടി ടെണ്ടർ 
നട ത്തു ന്ന താ ണ് . ദർഘാസ് “ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർ ( മെമ്പർ സെക്രട്ടറി, നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് 
ഡവലപ്പ്മെന്റ് ഏജൻസി), നിലമ്പൂർ നോർത്ത് ഡിവിഷൻ 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതും കവറിന് പുറത്ത് 
“ അമിനിറ്റി സെന്റർ വാടകയ്ക്ക് നൽകുന്നതിനുള്ള ദർഘാസ് 
എന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ്. സ്ഥാപനം നടത്തിക്കൊണ്ടു 

പോ കു ന്ന തി നുള്ള നിയ മാ വലി താഴെ കൊടു ക്കു ന്നു . 
നിയമാവലി നിലമ്പൂർ എടവണ്ണ റെയിഞ്ചാഫീസിൽ നിന്നോ 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നോ 
പരിശോധിക്കാവുന്നതാണ്. 


9. എഗ്രിമെന്റ് വ്യവസ്ഥകൾക്ക് വിപരീതമായി കരാറുകാരൻ 

പ്രവർത്തിച്ചാൽ യാതൊരുവിധ നോട്ടീസും നൽകാതെ 
കരാർ റദ്ദാക്കാൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
( മെമ്പർ സെക്രട്ടറിക്ക്) അധികാരമുണ്ടായിരിക്കും. 


നിരതദ്രവ്യം രൂപ 1,500. 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 350 + നികുതി. 


10 . സാധനങ്ങളുടെ വിലവിവരപ്പട്ടിക പ്രദർശിപ്പിക്കേണ്ടതാണ്. 
-- കെട്ടിടത്തിലേക്ക് ആവശ്യമായ ലൈറ്റ് അറേഞ്ചുമെന്റുകൾ 
കരാറുകാരന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുൻകൂർ അനു 
വാദത്തോടെ ചെയ്യാവുന്നതാണ്. ആയതിന്റെ ചിലവ് 

കരാറുകാരൻ വഹിക്കേണ്ടതാണ്. 
12 . കെട്ടിടത്തിൽ നടത്തുന്ന വ്യാപാരം പരിശോധിക്കുവാൻ 
വന സം ര ക ണ സ മിതി പ്രസി ഡ ന്റ് / സെക ട്ട റി , 
റെയിഞ്ചാ ഫീസർ/ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് 

അധികാരമുണ്ടായിരിക്കും. 
13 . കെട്ടിടത്തിന്റെ ചുമരുകളിലോ ഹാളിനുള്ളിലോ മറ്റ് 

-- പരസ്യങ്ങൾ പാടില്ലാത്തതാണ്. 
14. അടുക്കളയിൽ ഗ്യാസ്കണക്ഷൻ മാത്രമേ ഉപയോഗിക്കാവൂ . 
15. മദ്യം ഉപയോഗിക്കുന്നതിനോ വിൽപ്പന നടത്തുന്നതിനോ 

ലഹരി പദാർത്ഥങ്ങൾ, സിഗരറ്റ് എന്നിവ വിൽക്കുന്ന 
തിനോ അനുവാദം നൽകുന്നതല്ല. 
16. ഏറ്റവും കുറഞ്ഞത് 6 മാസത്തെ വാടകയോ 10, 000 
രൂപയോ ഏതാണ് കൂടു തൽ വരു ന്നത് ആ യത് 
സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി എഗ്രിമെന്റ് വയ്ക്കുന്ന 
ദിവസം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 

ഡിപ്പോസിറ്റായി ഒടുക്കേണ്ടതാണ്. 
17 . കാലാവധിക്കുമുമ്പ് കരാറുകാരൻ സ്വന്തം ഇഷ്ടപ്രകാരം 

കെട്ടിടത്തിൽ നിന്നും ഒഴിവായാൽ ഡിപ്പോസിറ്റ് തുക 
തിരിച്ച് നൽകുന്നതല്ല . ടി തുക വനസംരക്ഷണസമിതി 
വനംവകുപ്പിലേക്ക് കണ്ടുകെട്ടുന്നതായിരിക്കും. 


നിയമാവലി 


1. കെട്ടിടവും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷി 
ക്കേണ്ടതാണ്. 


2. അമിനിറ്റി സെന്ററിൽ പൊതുജനങ്ങൾക്കുവേണ്ടി നിർമ്മി 
ച്ചിട്ടുള്ള കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും വനസംരക്ഷണ 
സമിതി തീരുമാനിക്കുന്ന ഫീസ് മാത്രമേ ഈടാക്കാവൂ . 
ആയതിന് രസീത് നൽകേണ്ടതും കംഫർട്ട് സ്റ്റേഷൻ 
സദാസമയവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുമാണ്. 


3. അമിനിറ്റി സെന്ററിലേക്ക് ആവശ്യമായ ശുദ്ധജലം മോട്ടോർ 
ഉപയോഗിച്ച് പമ്പ്ചെയ്ത്എടുക്കാവുന്നതാണ്. ആയതിനുള്ള 
ഇന്ധന ചെലവ് കരാറുകാരൻ വഹിക്കേണ്ടതാണ്. 


Gaz . No. 11/2010 /DTP. (Forest ). 


16th 


MARCH 2010] 


FOREST DEPARTMENT 


203 


30 . 


d 


18 . മാസവാടക എല്ലാ മാസവും 1 മുതൽ 5 വരെയുള്ള - 29. കെട്ടിടം ടെണ്ടർ പ്രകാരം ഏറ്റെടുക്കുന്ന വ്യക്തി, 
തീയതിക്കുള്ളിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഡെവലപ്പ്മെന്റ് 

ഫോട്ടോ പതിച്ച ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്, വില്ലേജ് 
ഏജൻസിയുടെ ആർ.എഫ്. പി .എഫ്. ബാങ്ക് അക്കൗണ്ടിൽ ഓഫീസർ നൽകിയ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ 
നിക്ഷേപിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വൈകുന്ന 

ഹാ ജ രാ ക്കേ ണ്ട തും എ ഗി മെന്റിൽ സ്ഥലത്ത് 
ഓരോ ദിവസത്തിനും 100 രൂപ വീതം ഫൈൻ ഈടാക്കു 

സ്ഥിര താമസക്കാരായ രണ്ടു പേരെ സാക്ഷികളായി 
ന്ന താ യി രി ക്കും . മൂന്ന് മാസ ത്തി ല ധികം വാടക 

നൽകേണ്ടതുമാണ്. 
അടവാക്കാൻ വീഴ്ച വരുത്തിയാൽ കെട്ടിടം ഒഴിപ്പിക്കുന്നതും 

കരാർ ഏറ്റെടുത്ത വ്യക്തി/ സ്ഥാപനം, തുടർന്ന് ടി 
സർക്കാരിലേക്ക് അടവാക്കാനുള്ള മുഴുവൻ തുകകളും 

കെട്ടിടം സബ്ലീസ്/ സബ്ലെറ്റ്ചെയ്യുവാൻ പാടില്ലാത്തതാണ്. 
നിയമാനുസരണം ( റവന്യൂ റിക്കവറി നടപടികളടക്കം) 

അങ്ങനെ ചെയ്യുന്നപക്ഷം, ആയതിനോടനുബന്ധിച്ചു 
വസൂൽ ചെയ്യുന്നതുമായിരിക്കും. 

ണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കും നിയമവ്യവഹാരങ്ങൾക്കും 
19. കെട്ടിടം കരാർ പ്രകാരം ഏറ്റെടുത്താൽ അതിൻമേൽ 

കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതാണ്. 
കെട്ടിടത്തിന്റെ പേരിൽ യാതൊരുവിധ അവകാശവാദവും 

വനംവകുപ്പിന്റെ ദർഘാസ് സംബന്ധിച്ച മറ്റ് പൊതുവ്യവ 
ഉന്നയിക്കുവാൻ കരാറുകാരന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല . 

- സ്ഥകളും ഈ കരാറിനും ബാധകമായിരിക്കും. 
കരാർ കാലാവധി തീരുന്ന മുറയ്ക്ക് വന സം രക്ഷണ് 
സ മിതി/ വനം വകുപ്പ് കെട്ടിടം നിയ മാ നു സ ര ണം 

ഇതോടനുബന്ധിച്ച് പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കു 
ഏറ്റെടുക്കുന്നതായിരിക്കും. കരാറുകാരന്റെ ബാദ്ധ്യത 

ന്ന തി നുള്ള അധികാരം ചെയർമാൻ/ ഡിവി ഷ ണൽ 
നിശ്ചയിച്ച് സെക്യൂരിറ്റി തിരിച്ചുനൽകുന്നതുമായിരിക്കും. 

ഫോറസ്റ്റ് ഓഫീസർ, നില മ്പൂർ നോർത്ത് ഫോറസ്റ്റ് 

ഡവലപ്പ്മെന്റ് ഏജൻസിയിൽ നിക്ഷിപ്തമായിരിക്കും. 
20. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം വനസംരക്ഷണ 
സമിതി നടത്തുന്നതായിരിക്കും. 

- ( ഒപ്പ്) 
21. കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 7 മണിവരെ 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് 
സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. 

നിലമ്പൂർ നോർത്ത് ഡിവിഷൻ, - ഓഫീസർ. 
നിലമ്പൂർ. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
22. ഒഴിവുദിനങ്ങളിൽ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. 
23 . മലി ന ജലം പുഴ യി ലേക്ക് ഒഴു ക്കു വാൻ പാടില്ല . 
ആയ തി നു വേണ്ട സജ്ജീക ര ണ ങ്ങൾ കരാറു കാ രൻ 

KOZHIKODE DIVISION 
പ്രത്യേകമായിബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെഅനുമതി 

TENDER /RE - TENDER NOTICE 
യോടെ ചെയ്യേണ്ടതാണ്. 
24. ഒരിക്കൽ കെട്ടിടം ഉപയോഗിച്ചതിന്റെ പേരിലോമറ്റേതെങ്കിലും 

| No . D - 4323/2009 . 

24th February 2010 . 
കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായതിന്റെ പേരിലോ കരാറുകാരന് 

Competitive sealed tenders are invited by the 
എന്തെങ്കിലും വ്യവഹാരത്തിനോ കോടതിയിൽ കേസ് 

undersigned on behalf of Governor of Kerala in the 
ഫയൽ ചെയ്യുന്നതിനോ യാതൊരു അവകാശവും ഉണ്ടായി 

prescribed form from eligible contractors registered with 
രിക്കുന്നതല്ല. വ്യാപാരത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചാൽ 

Kerala PWD for following civil works in Thamarassery and 
വനസംരക്ഷണസമിതിക്കോ/ വനംവകുപ്പിനോ യാതൊരു 

Peruvannamuzhy Forest Ranges during 2009 - 10 . The tender 
ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. വനസംരക്ഷണ 

is fixed to be conducted on 23 - 3- 2010 . 
സ മിതിയോ വനം വകുപ്പോ യാതൊരു വിധ നഷ് 
പരിഹാരവും ഇക്കാര്യത്തിൽ നൽകുന്നതുമല്ല . 

The tender documents can be purchased from the 

office of the undersigned during office hours upto 1 p . m . 
25 . എഗ്രിമെന്റ് പ്രകാരം ഏറ്റെടുക്കുന്ന സാധനസാമഗ്രിക 

on 23- 3 - 2010 . Cost of tender form is non refundable. The 
ളെല്ലാം തന്നെ കാലാവധി കഴിഞ്ഞാൽ വനസംരക്ഷണ 

tender documents should be properly filled up and should 
സ മിതി സെക്രട്ടറി മുഖേന റെയി ഞാ ഫീസറെയോ 

be submitted on or before 2 . 30 p . m . on 23 - 3 - 2010 . 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനെയോ 

It should be accompanied by all necessary documents, 
ബോദ്ധ്യപ്പെടുത്തേണ്ടതും തിരിച്ചേൽപ്പിക്കേണ്ടതുമാണ്. 

along with Earnest Money Deposit by way of Bankers 
26. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരും DD or Fixed Deposit or National Saving Certificate or any 

പച്ച / ഇളംപച്ച കളറിലുള്ളയൂണിഫോം ധരിക്കേണ്ടതും Approved Certificate drawn in favour of Divisional Forest 
നെയിംപ്ലേറ്റ് വയ്ക്കേണ്ടതുമാണ്. യൂണിഫോം ഡിസൈൻ Officer, Kozhikode, payable at Kozhikode. The intending 
എടവണ്ണ റെയിഞ്ചാ ഫീസർ/ ഡിവിഷണൽ ഫോറസ്റ്റ് tenderers should furnish a preliminary agreement in stamp 
ഓഫീസർ അംഗീകരിച്ച് അനുവദിക്കുന്നതായിരിക്കും. paper worth Rs. 50 along with tender for each work . 

Incomplete tenders , or tenders without necessary 
27 . ഓർഡർ നൽകു ന്ന ത നു സ രിച്ച് ഭക്ഷണംഉണ്ടാക്കി 
നൽകേണ്ടതാണ്. 

documents or tenders not in accordance with tender 

conditions will not be accepted . Tenders will be opened 
28. കരാർ പ്രകാരം കെട്ടിടം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കെട്ടിട and scrutinized at 3 p . m . on the same day in the presence 

ത്തിന്റെ പേരിലോ സ്ഥല ത്തിന്റെ പേരിലോ ബാങ്ക് of those tenderers who are present at the time by the 
ലോണുകൾ എടുക്കുവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ Divisional Forest Officer, Kozhikode or an Officer 
സംഭവിക്കുന്നപക്ഷം വനസംരക്ഷണസമിതി/ വനംവകുപ്പ് authorized by him . The Divisional Forest Officer reserves 
എന്നിവർ ഉത്തരവാദികളായിരിക്കുന്നതല്ല. 

the right to reject any tender either partly or in full , 


16th 


MARCH 2010] 


FOREST DEPARTMENT 


204 


without assigning any reason thereof. If the tender date 
happens to be a holiday or the tender could not be 
conducted on the notified date , due to any other reasons, 
the tender will be conducted at the same place and time 
on the next working day, as per the same conditions. 

If the tender for all works or any of the works could 
not be conducted on the said date /dates, tender for such 
works will be conducted at the above place and time with 
same conditions on 30 - 3 -2010 . 

Cost of tender forms in respect of works with PAC 
from Rs. 5 ,000 to Rs. 50 ,000 shall be Rs. 300 + VAT and in 
respect of works with PAC of Rs. 50 ,001 to 10 lakhs shall 
be Rs. 0 . 20 % + VAT of the cost of the work rounded to 
the nearest multiple of 100 subject to a minimum of 
Rs. 400 + VAT and maximum of Rs. 1,500 + VAT. All existing 
rules, regulations, directions etc . prescribed by Kerala 
PWD and Forest Department in respect of civil works 
shall be applicable for this tender also . 


- മാറത്തക്കവിധം പ്ളഡ്ജ് ചെയ്ത ഡി. ഡി., ദേശീയ സമ്പാദ്യ 
- പദ്ധതി സർട്ടിഫിക്കറ്റ്, സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായ 
വയിൽ ഏതെങ്കിലും ഒന്ന് സഹിതം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
കൂടാതെ ഓരോ ദർഘാസിനുമൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ 
ഒപ്പിട്ട നിശ്ചിത മാ ത്യ ക യിലുള്ള ഒരു പാഥ മിക 
എഗി മെന്റ് കൂടി സമർപ്പിക്കേ ണ്ട താ ണ് . മേൽപ്പറഞ്ഞ 
വിധത്തിൽ നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്തതോ നിശ്ചിത 
മാതൃകയിലുള്ള എഗ്രിമെന്റ് പൂരിപ്പിച്ച് സമർപ്പിക്കാത്തതോ 
അ പൂ ർണ്ണ മാ യതോ ആയ ടെണ്ട റു കൾ നിര സി ക്കു ന്ന 
തായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണ 
വശാലും തിരികെ നൽകു ന്നതല്ല. ടെണ്ടർ ഭാഗികമായോ 
പൂർണ്ണമായോ നിരസിക്കുവാനുള്ള അധികാരം ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിഷിപ്തമായിരിക്കും. മേൽപ്പറഞ്ഞ 
ടെണ്ടർ തീയതി ഒരു പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്ക 
പ്പെടുകയോ മറ്റ് കാരണങ്ങളാൽ അന്നേ ദിവസം ടെണ്ടർ 
നടത്താൻ കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത 
ടെണ്ടർ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപറഞ്ഞ 
സ്ഥല ത്തും സമ യ ത്തും വച്ച് അതേ വ്യവ സ്ഥ കളും 
അനുസരിച്ച് ടെണ്ടർ നടപടിക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 


SCHEDULE 


- മേൽ പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാത്ത പ്രവർത്തി 
കൾക്കുള്ള ടെണ്ടറുകൾ 30 - 3 - 2010 -ാം തീയതി മേൽ പറഞ്ഞ 
സ്ഥലത്തും സമയത്തും ഇതേ വ്യവസ്ഥകൾക്കനുസരിച്ചും 
ടെണ്ടർ നടപടിക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 


No. 


EMD 
Rs. 


1 


Proposed 
Name of Work 

Estimate cost 

- Rs. 
Construction of Interpreta 
tion centre at Conservation 
Park , Kakkavayal in 
Thamarassery Range 
during 2009 -10 

6 , 50 ,000 
Making and fixing various 
type boards ( sign boards, 
name boards, species for 
identification boards at 
Conservation Park , area in 
Thamarassery Range 
during 2009- 10) 

2 ,95,000 


16,250 


ദർഘാസ് ഫോറത്തിന്റെ വില 5, 000 രൂപ മുതൽ 50,000 
രൂപവരെ അടങ്കൽതുകയ്ക്കുള്ള ജോലികൾക്ക് 300 രൂപ + വാറ്റും 
50,001 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ അടങ്കൽ തുകയുള്ള 
വയ്ക്ക് അടങ്കൽ തുകയുടെ 0 .20 % + വാറ്റും ഏറ്റവും 
കുറഞ്ഞത്400 രൂപ + വാറ്റും ഏറ്റവും കൂടിയത് 1,500 രൂപ + വാറ്റും 
ഒടു ക്കേ ണ്ട താ ണ് . കൂടാതെ സിവിൽ വർക്കു ക ൾ ക്ക് 
PWD - ലും വനം വകു പ്പിലും നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കുന്നതാണ്. 


2 


പട്ടിക 


7,400 


കമ 
നമ്പർ 


ജോലിയുടെ പേര് ഉദ്ദേശ അടങ്കൽ നിരതദ്രവ്യം 

തുക 

രൂപ 
രൂപ് 


6, 50 ,000 


16 , 250 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഡിവിഷനിൽ 
താമരശ്ശേരി റെയിഞ്ചിൽ താഴെപ്പറയുന്ന മരാമത്ത് പ്രവർത്തികൾ 
ചെയ്യുന്നതിനായി മത്സര സ്വഭാവമുള്ളതും പ്രത്യേകം പ്രത്യേകം 
മുദ്രവച്ചതുമായ സീൽ ചെയ്ത ദർഘാ സു കൾ കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
2010 മാർച്ച് 23 -ാം തീയതി വൈകുന്നേരം 2.30 മണിക്ക് 
മുമ്പായി കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
ലഭിക്കത്തക്കവണ്ണംക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
അന്നേദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ ഈ ആഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകാർ അവരുടെ 
രജിസ്ട്രേഷൻ കാർഡ് ഹാജരാക്കിയാൽ മാത്രമേ മുദ്രവച്ച 
ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. ദർഘാസുകൾ അന്നേ ദിവസം 
വൈകു ന്നേരം 3 മണിക്ക് ഹാജരുള്ള കരാ റു കാ രു ടെ 
സാന്നിദ്ധ്യത്തിൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓ ഫീ സറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതുറന്ന് 
പരി ശോ ധിക്കു ന്ന താ ണ് . ദർഘാ സിനോടൊപ്പം നിശ്ചിത 
നിര തദവ്യം ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് 
കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ - 


താമരശ്ശേരി റെയിഞ്ചിലെ 
കാക്കവയൽ കൺസർവേഷൻ 
പാർക്കിൽ ഇന്റർപിറ്റേഷൻ 
സെന്റർ നിർമ്മാണം 
- താമരശ്ശേരി കാക്കവയൽ 
കൺസർവേഷൻ പാർക്ക് 
ഏരിയായിൽ വിവിധ ഇനം 

ബോർ ഡ് സ്ഥാ പി ക്ക ൽ 
( സൈൻ ബോർഡ്, നെയിം 
ബോർഡ്, സ് പീഷീസ് 
എ ഡ ന്റി ഫി ക്കേ ഷ ൻ 
ബോർഡ് മുതലായവ ) 


2, 95, 000 


1 , 400 


Divisional Forest Office , 
Kozhikode. 


| ( Sd.) 
Divisional Forest Officer. 


16th 


MARCH 2010] 


FOREST DEPARTMENT 


205 


കണ്ണൂർ ഡിവിഷൻ 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ കെ . എൻ. 1907 / 2010. 


2010 ഫെബ്രുവരി 24 . 


- കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള കണ്ണവം റെയിഞ്ചിലെ തേക്കുതോട്ടങ്ങളിൽനിന്നും തിന്നിംഗ് നടത്തി ശേഖരിച്ചതും താഴെ 
പട്ടികയിൽ വിവരിച്ചിരിക്കുന്നതുമായ വസ്തുക്കൾ അതിനെതിരെ കൊടുത്ത ഡമ്പിംഗ് ഡിപ്പോയിൽവെച്ച് പട്ടികയിൽ കാണിച്ച 
തീയതിയിൽ 22 - 12- 2009 -ാം തീയതിയിലെ 50 -ാം നമ്പർ കേരള ഗസറ്റിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പാട്ടക്ഷൻ)- ന്റെ 
പാ . ( 5)6835 / 09 തീയതി 2- 12 - 2009 ആയി പ്രസിദ്ധപ്പെടുത്തിയ ലേല നിബന്ധനകൾക്ക് വിധേയമായി കണ്ണൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസ് കം ലേലം സമ്പ്രദായത്തിൽ ( ടെണ്ടർ കം 
ഓക്ഷൻ) വിൽക്കുന്നതാണ്. ലേല ദിവസം രാവിലെ 9 മണിവരെ അതാത് ഡിപ്പോ ഓഫീസുകളിലും റെയിഞ്ച് ഓഫീസുകളിലും 
മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും അതാത് റെയിഞ്ച് ഓഫീസുകളിൽനിന്നും ലേലത്തിന് 
നിശ്ചയിച്ച തീയതിക്ക് തൊട്ടുമുമ്പുള്ള പ്രവൃത്തി ദിവസം വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്നതാണ്. ഫോറം വില 200 രൂപയും 
വാറ്റും. നിരതദ്രവ്യം 20,000 രൂപയുമാണ്. 


ലേല വിജ്ഞാപനം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ അളവ്, എണ്ണം എന്നിവ കൃത്യമല്ല , ആയതിനാൽ മാറ്റത്തിന് വിധേയമാണ്. 


പട്ടിക 


ഉൽപന്നങ്ങളുടെ വിവരം 


ലേല 


തേക്ക് 


റെയിഞ്ച് 
ഡമ്പിംഗ് 
ഡിപ്പോ 


പുനർ 
ലേലം 


തോട്ടത്തിന്റെ 
പേര് 


തേക്ക് 
കഴകൾ 


തീയതി 


കപ്പുകാൽ 


കഴകൾ 
- V 


ആവശ്യ 


N 


മെങ്കിൽ 


ക്ലാസ് 


ക്ലാസ് 


23 - 3 - 2010 


30 - 3 - 2010 


2004 


10 എണ്ണം 


343 എണ്ണം 


981 എണ്ണം 


കണ്ണവം റെയിഞ്ച് 
ചങ്ങല ഗേറ്റ് 
ഡമ്പിംഗ് ഡിപ്പോ 


പകൽ 


പകൽ 
10 മണി 


10 മണി 


തേക്ക് തോട്ടം 

കണ്ണവം 
(9.94 ഹെക്ടർ) 


23 - 3 - 2010 


30 - 3 - 2010 


2004 


- 


2 ,, 


66 


,, 


71 


), 


കണ്ണവം റെയിഞ്ച് 
ചങ്ങല ഗേറ്റ് 
ഡമ്പിംഗ് ഡിപ്പോ 


പകൽ 
10 മണി. 


പകൽ - തേക്ക് തോട്ടം 
10 മണി കണ്ണവം 

( 11.125 ഹെക്ടർ) 


ആ കെ - 


ആ 


ക 


12 . 


12 


,, 


409 . 


409 


,, 


1052 . 


1052 


ലേലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ കണ്ണോത്തുംചാലിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നോ 
കണ്ണവം ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസിൽ നിന്നോ ലഭിക്കുന്നതാണ്. 

ഫോൺ: 0497 2704808 (കണ്ണൂർ വനം ഡിവിഷൻ) 


0490 2300971 (കണ്ണവം റെയിഞ്ച്) 


6ന 


( ഒപ്പ്) 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
കണ്ണൂർ. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


16th 


MARCH 2010 ] 


FOREST DEPARTMENT 


206 


നോട്ടീസ് 


[ കേരള വനനിയമം ( 61) ബി പ്രകാരം) 


നമ്പർ ടി 10364 / 2009. 


2010 ഫെബ്രുവരി 18. 


- കണ്ണൂർ ഡിവിഷനിലെ തളിപ്പറമ്പ് റെയിഞ്ചിന്റെ അധികാര പരിധിയിൽപ്പെട്ട തളിപ്പറമ്പ് താലൂക്കിലെ പയ്യാവൂർ അംശം ദേശത്ത് 
കാഞ്ഞിരക്കൊല്ലി- ചിറ്റാരി റോഡിന്റെ വലതുവശം കുന്നുവയൽ മൊയ്തു എന്നയാളുടെ സ്വകാര്യ കൈവശ സ്ഥലത്തിനോട് ചേർന്ന് 
തോട്ടുകരയിൽ അനധികൃതമായി ശേഖരിച്ച് ഒളിപ്പിച്ചുവച്ച നിലയിൽ കണ്ടെത്തിയ 4 കഷണം മയിലെള്ള് തടികൾ 3 - 10 - 2009 - ന് 
പയ്യാവൂർ പോലീസ് FIR തയ്യാറാക്കി കസ്റ്റഡിയിലെടുക്കുകയും, തൊണ്ടിവകകൾ, കേസ് റിക്കാർഡുകളുടെ പകർപ്പ് സഹിതം 
തളിപ്പറമ്പ് റെയിഞ്ച് ആഫീസർക്ക് കൈമാറുകയും തളിപ്പറമ്പ് റെയിഞ്ചിൽ ഒ . ആർ.- 32 / 09 നമ്പരായി കേസ് രജിസ്റ്റർ 
ചെയ്യുകയുമുണ്ടായി. മേൽ തടികളിൻമേൽ അവകാശം ഉന്നയിച്ച് നാളിതുവരെ ആരുംതന്നെ അപേക്ഷ സമർപ്പിക്കുകയോ രേഖകൾ 
ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല . എന്നതിനാൽ ടി തടികൾ 1961- ലെ കേരള വനനിയമം 69 -ാം വകുപ്പ് പ്രകാരം സർക്കാർ മുതലായി 
കണക്കാക്കി കേരള വന നിയമം 61 ( എ ) ( 2 ) വകുപ്പ് പ്രകാരം സർക്കാ രി ലേക്ക് കണ്ടു കെട്ടു ന്ന തിന് 
താൽക്കാലികമായി തീരുമാനിച്ചിരിക്കുന്നു. ആയതിനെതിരെ ആർക്കെങ്കിലും വല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് ഈ 
നോട്ടീസ് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ആധികാരിക രേഖകളുമായി ഈ ഓഫീസിൽ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അല്ലാത്തപക്ഷം ഈ കാര്യത്തിൽ ആർക്കും യാതൊന്നും ബോധിപ്പിക്കാനില്ല എന്ന നിഗമനത്തിൽ കേരള വനനിയമം 61 ( എ ) (2) 
വകുപ്പുപ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് തുടർ നടപടി സ്വീകരിക്കുമെന്നറിയിക്കുന്നു . 


( ഒപ്പ്) 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
കണ്ണൂർ. 


ഓതറൈസ്ഡ്ഓഫീസർ ആന്റ് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


Gaz . No . 11/2010 /DTP . (Forest). 


